Kerala Gazette No. 42 dated 23rd October 2007 . 
PART III 


PUBLIC WORKS DEPARTMENT 


അടങ്കൽ തുക - രൂപ 21,50, 000 
നിരതദ്രവ്യം -രൂപ 50, 000 
ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 1,000 + വി . നി . 

ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
- സമയവും - 1- 11 - 2007 , 4 മണി. 

പ്രവൃത്തിചെയ്തുതീർക്കേ കാലാവധി 3 മാസം. 
കരാറുകാരുടെ തരംതിരിവ് എ ആന്റ് ബി ക്ലാസ്. 

പ്രവൃത്തിചെയ്യുന്ന ഡിവിഷൻ - പെഷ്യൽ ബിൽഡിംഗ്സ് 
ഡിവിഷൻ, തിരുവനന്തപുരം. 

- ദർഘാസ് പ്രമാണം നിർദ്ദിഷ്ട തീയതിക്ക് ഒരു ദിവസം 
മുമ്പ് ഉച്ചയ്ക്ക് ഒരു മണിവരെ ഈ ആഫീസിൽ നിന്നും 
വാങ്ങാവുന്നതാണ്. പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ 
സംബ ന്ധിച്ച നില വിലുള്ള എല്ലാ നിബ ന്ധ ന കളും ഇ 
ദർഘാസിനും ബാധകമായിരിക്കും. 


(Sd.) 
Superintending Engineer. 


Office of the Superintending 
Engineer , 
Building and Local Works, 
South Circle , 
Thiruvananthapuram . 


ദർഘാസ് പരസ്യം 


TENDER NOTICE 
No. BSC. 1 /2007- 08/DBGL . 

6th October 2007. 
Competitive tenders in sealed covers superscribing 
the name of work is invited for and on behalf of the 
Governor of Kerala by the undersigned from the 
Registered Contractors of Kerala PWD / Irrigation 
Department Class " A & " B category for the following 
work so as to reach this office on or before the date 
specified . Tenders will be opened at 4 . 30 pm . on the date 
specified by the undersigned or other authorized officers. 

Sealed tenders should be sent by post only so as to 
reach the same within the prescribed date and time itself. 

Tender No . and Name of Work with P . A . C . 
29 /SEBSC /07- 08 , H & FD Medical College , 
Thiruvananthapuram Shifting of Blood Bank and Central 
Diagnostic Service to new Trauma Care Unit . 

PAC - Rs. 21,50,000 
EMD - Rs. 50, 000 
Cost of Tender form — Rs. 1000 + S . T. 

Last date and time of receipt of tender - 1 -11- 2007, 
up to 4 p . m . 

Period of completion — 3 months 

Name of Division — Special Buildings Division , 
Thiruvananthapuram . 

Tender documents and other particulars can be 
obtained from this office up to 1 pm . one day before the 
tender date on application in writing and on payments of 
cost ( not refundable ) either in cash or by money order . 
Only postal tenders will be entertained and late tenders 
will be rejected . All other conditions are the same as 
those current in Kerala Public Works Department. 

- ദക്ഷിണ മേഖല സൂപ ിം ഗ് എ ബി നീ യ ർ 
( ബിൽ ഡിംഗ് സ് ആന്റ് ലോക്കൽ വർക്ക് സ് ) കേരള 
ഗ വർ ണ്ണർ ക്കു വേി താഴെ പ റ യു ന്ന ( പ വ്യ ത്തിക്ക് 

പൊതുമരാമത്ത് ഇറിഗേഷൻ വകുപ്പുകളിലെ അംഗീകൃത 
കരാ റു കാ രിൽ നിന്നും മൽ സ രാ ടി സ്ഥാ ന ത്തിലുള്ള 
ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസിന്റെ 
കാലാവധി അത് സ്വീകരിക്കുന്ന അവസാന ദിവസം മുതൽ 
4 മാസം വരെ ആയിരിക്കും. മുദ്രവച്ച ദർഘാസുകൾ നിർദ്ദിഷ്ട 
തീയ തിക്കകം ത പാൽ മുഖേന ലഭി ക്കു ന്നവ മാത്രം 
സ്വീകരിക്കുന്നതാണ്. 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും - ട ർ ന മ്പ ർ 29 / SEBSC/ 07- 08 , തിരുവനന്തപുരം 
മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കും 

സെൻട്രൽ ഡയഗ്നോസ്റ്റിക് സർവ്വീസും പുതിയ ട്രോമാ കെയർ 
യൂണിറ്റിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള പണികൾ. 


നമ്പർ EL2/ 9591/ 07. 

- 2007 ഒക്ടോബർ 10. 
കേരള ഗവർണ്ണർക്കു വേി സൂപിംഗ് എഞ്ചി നീ യർ, 
( ഇലക്ട്രിക്കൽ), ബിൽഡിംഗ് ആന്റ് ലോക്കൽ വർക്സസ്, 
തിരുവനന്തപുരം താഴെ പറയുന്ന പ്രവർത്തിക്ക് ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ നേരിട്ടോ 
തപാലിലോ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത സമയത്തിനുശേഷം 
യാതൊരു കാരണവശാലും ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
ഏതെ ങ്കിലും കാര ണ വ ശാൽ നിശ്ചിത ദിവസം 
അ വ ധി യാ യാൽ അടുത്ത പ്രവൃ ത്തി ദി വ സം ദർഘാസ് 
സ്വീകരിക്കുന്നതുമാണ്. 


ടെ ർ ന മ്പരും പ വ ത്തി യുടെ പേരും - 113 / 2007 
തിരു വ ന ന്ത പുരം നിയമ സഭാ സാമാ ജി ക രുടെ പുതിയ 
ബ്ലോക്കിൽ നില വിലുള്ള ര് ഓട്ടിസ് ലിഫ്റ്റ് പുതുക്കി 
സ്ഥാപിക്കൽ. 


നിരതദ്രവ്യം- ഉദ്ധരിക്കുന്ന തുകയുടെ 2.5 % ( പരമാവധി 
50, 000 രൂപ) 

ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 1000 + വി. നി. 
കരാർ കാലാവധി 90 ദിവസം. 

ദർഘാസ് പമാ ണ ത്തിന് അപേക്ഷിക്കേ അവ സാന 
തീയതിയും സമയവും - 25 - 10 -2007 ഉച്ചയ്ക്ക് 1 മണിവരെ. 

ദർഘാസ് സ്വീകരിക്കുന്ന തീയതി- 31 -10 - 2007 , 4 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 31 - 10 - 2007 , 
4. 30 മണി. 

കരാ റു കാ രുടെ യോഗ്യത - അം ഗീകൃത ലിഫ്റ്റ് 
നിർമ്മാതാക്കൾ വിതരണക്കാർ. 


ദർഘാസിൽ പങ്കെടുക്കുന്ന മേൽപ്പറഞ്ഞ യോഗ്യതയുള്ള 
കരാറുകാർ ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വില്പന 
നി കു തി യും ചേ ർ ത്ത് ദ ർ ഘാ സ് പ മാ ണ ത്തി നാ യി 
തിരുവനന്തപുരം പൊതുമരാമത്തു വകുപ്പ് ( ഇലക്ട്രിക്കൽ 
വിഭാഗം ) സൂപിംഗ് എഞ്ചി നീ യ റുടെ ( ഇ ല ക്ടിക്കൽ) 
ഓഫീസിൽ നിന്നും 27 - 10 -2007 ഉച്ചയ്ക്ക് 1മണിവരെ നിശ്ചിത 
യോഗ്യതയുള്ളവർക്ക് വിതരണം ചെയ്യുന്നതാണ്. ദർഘാസിന്റെ 
കൂടെ 50 രൂപ മുദ്രപ്പത്രത്തിൽ പ്രിലിമിനറി എഗ്രിമെന്റും 
പ വ ത്തി ക്കു വേ നിര ത ദ വ്യ വും അടക്കം ചെയ്യാത്ത 
ദർഘാസുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 
പൊതു മരാമത്തു വകുപ്പിലെ പ്രവൃത്തികളെ സംബന്ധിച്ച 
മറ്റെല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വി വ ര ങ്ങൾക്ക് ഈ ഓഫീസിൽ നിന്നും പവൃ ത്തി 
ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


ചീഫ്എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
ബിൽഡിംഗ്സ് & ലോക്കൽ വർക്സ്, സൂപിംഗ് എഞ്ചിനീയർ, 
തിരുവനന്തപുരം. 

( ഇലക്ട്രിക്കൽ). 


ദർഘാസ് പരസ്യം 


[11 /ഇഇ / 2007 - 08] 


നമ്പർ ഡി. ബി - 1/2007 - 08. 

2007 സെപ്റ്റംബർ 28. 
- ക ര ള ക വ ർ ണ്ണ ർ ഷ ര ന വ ി എ ക് സിക ട്ട ീ വ് 
എഞ്ചിനീയർ കോട്ടയം റോഡ്സ് ഡിവിഷന്റെ കീഴിലുള്ള 
താഴെ പറയുന്ന പാലത്തിന്റെ 1- 4 - 2008 മുതൽ 31- 3 - 2009 
വരെയുള്ള കാല യ ള വിൽ ചുങ്കം പിരിക്കുന്ന വേലയ്ക്ക് 
30 - 10 - 2007 വൈകുന്നേരം 4 മണി വരെ വേലയുടെ പേര് 
രേഖപ്പെടു ത്തി പ്രത്യേക ക വ റു ക ളി ലാക്കി മുദ്രവച്ച 
മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ കേരള പൊതുമരാമത്ത് 
വകു പ്പിൽ " ഡി ക്ലാസ്സും അ തിനു മുക ളിലും രജി സ്റ്റർ 
ചെയ്തിട്ടുള്ള അംഗീകൃത കരാറുകാരിൽ നിന്നും ഈ പ്രവൃത്തി 
യുടെ ദർഘാസ് നല്കുന്നതിനു വേി നിശ്ചിത തുകയിൽ 
കുറയാത്ത സോൾവൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവരിൽ 
നിന്നും ക്ഷണിച്ചുകൊള്ളുന്നു . താഴെപ്പറയുന്ന വേലയ്ക്ക് 
ദർഘാ സ് നല്കു ന്ന തി നു വേി പതി നാ യിരം രൂപയിൽ 
കുറയാത്ത സോൾ വൻ സി സർട്ടി ഫി ക്കറുകൾ 
ഹാജ രാ ക്കേ താ ണ്. 

ദർഘാസ് നമ്പർ - 282 / ഇഇ/ 2007 - 08. 

പ്രവർത്തിയുടെ പേര്-കുമരകം - വെച്ചുർ റോ ഡിൽ 
കൈപ്പുഴമുട്ട് പാലത്തിന് ടോൾ പിരിക്കുക. 
അടങ്കൽ തുക - രൂപ 11,02 ,022 
നിരതദ്രവ്യം രൂപ 27, 550 
ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 700 + വി. നി. 

ദർഘാസ് ( പമാ ണ ങ്ങ ൾ ലഭിക്കുന്ന തീയതിയും 
സമയവും - 30 -10 - 2007, 1 മണിവരെ. 

ദർഘാസ് പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന തീയതിയും 
സമയവും - 30 - 10 - 2007, 4 മണിവരെ. 


രൂപയിൽ കുറയാത്ത സോൾവൻസി സർട്ടിഫിക്കറ്റ് 
ദ ർ ഘാ സ് ഫാ റ ങ്ങ ൾ ല ഭി ക്കു ന്ന തി ന വ 1. 
ഹാജരാക്കേ താ ണ്. 
ദർഘാസ് പ്രകാരം ചുങ്കം പിരി ക്കു ന്ന തിനുള്ള 
- അവകാശം അധികാര കൈമാറ്റം നടന്ന തീയതി മുതൽ 

31 - 3 - 2009 വരെ ആയിരിക്കും. 
(3) ദർഘാസ് ഫാറങ്ങളും മറ്റ് വിശദവിവരങ്ങളും ദർഘാസ് 

പര സ്യ പ്പെടു ത്തുന്ന തീയതി മുതൽ ദർഘാസ് 
ലഭിക്കുന്ന ദിവസം 4 മണിവരെ എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും ഈ ആഫീസിൽ നിന്നും ലഭിക്കു 
ന്നതാണ്. ദർഘാസ് ഫാറത്തിന്റെ വില രൊക്കം 
പണമായോ മണി ഓർഡർ ആയോ അടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. മണി ഓർഡർ മുഖേന 
ലഭിക്കേ വർ തപാൽ കൂലി അടയ്ക്കേ താ ണ്. 
ദർഘാസിൽ പങ്കെടുക്കുന്ന എല്ലാവരും ( കരാറുകാരും 
- മറ്റു ള്ള വരും) ദർഘാസ് ദിവസം പ്രാബല്യം ഉള്ള 
ഇൻകം ടാക്സ് സർട്ടിഫിക്കറ്റും ദർഘാസിനോടൊപ്പം 
ഹാജ രാ ക്കേ താ ണ് . ദർഘാ സു കൾ ഹാജരാക്കിയ 
വരുടെ സാന്നിദ്ധ്യത്തിൽ അന്നേദിവസം വൈകുന്നേരം 

4 മണിക്ക് ദർഘാസുകൾ തുറക്കുന്നതാണ്. 
(5) ദർഘാസ് ( പമാ ണ ങ്ങളുടെ വില യാതൊരു 

കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല . ദർഘാസ് 

പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. 
(6) നിര ത ദ വ്യം , കോട്ടയം റോഡ് സ് ഡിവിഷൻ 
എക് സി ക്യൂട്ടീവ് എഞ്ചി നീ യർ എന്ന പേരിൽ 
ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നും വാങ്ങിയ കോസ് 
ചെയ്ത ഡി . ഡി . യോ ട്രഷറി സേവിംഗ്സ് അടച്ച 

ഡിപ്പോസിറ്റോ ആയിരിക്കണം. 
(7) ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം അവധി 
- ( പഖ്യാ പിക്ക പ്പെട്ടാൽ അടുത്ത പ്രവൃത്തി ദിവസം 
- ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 
(8) ദർഘാസുകളുടെ കാലാവധി അവ സ്വീകരിക്കുന്ന 

- ദിവസം മുതൽ 4 മാസം വരെ ആയിരിക്കും. 
| (9) ( 50 രൂപ) അൻപത് രൂപ പ്രതത്തിൽ പ്രാഥമിക കരാർ 

ഉടമ്പടി ഒപ്പിട്ട് ഓരോ ദർഘാസിനോടൊപ്പവും സമർപ്പി 

ക്കേ താ ണ് . 
കേരള പൊതുമരാമത്ത് വകുപ്പിൽ ദർഘാസുകൾക്ക് 
ബാധ ക മായ നില വി ലു ളള എല്ലാ വ്യവസ്ഥകളും ഈ 
ദർഘാസിനും ബാധകമാണ്. വേല സംബന്ധിച്ച എല്ലാ വിവര 
ങ്ങളും ഈ ആഫീസിൽ നിന്നും പ്രവൃത്തി സമ യത്ത് 
അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


കോട്ടയം. 


( ഒപ്പ്) 
-- എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 
ദർഘാസ് പരസ്യം 


നിബന്ധനകൾ 


(1) മേൽപ്പറഞ്ഞ വേല യ് ക്ക് ദർഘാ സ് ഫാറ ങ്ങ ൾ 

ആവശ്യപ്പെടുന്ന കരാറുകാർ അല്ലാത്ത വർ റവന്യൂ 
വകുപ്പിലെ തഹസിൽദാർ പദ വി യിൽ കുറയാത്ത 
ഉദ്യോഗസ്ഥ രിൽ നിന്നും ടി വേലയ്ക്ക് ദർഘാസ് 
ന ല് കു ന്ന തി നു വേി വാങ്ങിയ പതി നാ യി രം 


നമ്പർ ഡി3 . 6 / 2007 - 08 . 

2007 ഒക്ടോബർ 4. 
- കേരള ഗവർണ്ണർക്കുവേി അസിസുന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചീനീയർ, കെട്ടിട വിഭാഗം സബ് ഡി വി ഷൻ, ത്യശൂർ 
താഴെ പറയുന്ന പണികൾക്ക് ഡി യും ഉപ രിയും 
യോഗ്യതയുളള കരാറുകാരിൽ നിന്നും മൽസര സ്വഭാവമുള്ള 
ദർഘാ സു കൾ 6 - 11 - 2007 വൈകു ന്നേരം 4 മണി വരെ 
സ്വീകരിക്കുന്നതാണ്. 


(2 ) 


( 3 ) 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


7,500 


15 


2 ,500 


7 ,500 


14 81/2007 - 08 - തൃശ്ശൂർ- രാമവർമ്മപുരം ജില്ലാ 

എ . ആർ. ക്യാമ്പിലെ ബാരക്കിന്റെ 
അടിയന്തിര ചോർച്ച നിർമ്മാർജ്ജന 
പണികൾ - രൂപ 3,00 ,000 
- 82 /2007-08- തൃശ്ശൂർ- രാമവർമ്മപുരം എ . ആർ. 
ക്യാമ്പിലെ ചുറ്റുമതിലിന്റേയും ഗേറ്റിന്റേയും 

നിർമ്മാണം - രൂപ 1,00 ,000 
16 83 / 2007 - 08 - വിയ്യൂർ- പോലീസ് സ്റ്റേഷൻ 

കെട്ടിടത്തിന്റെ റിപ്പയറിംഗ് പണികളും മറ്റു 
പുനരുദ്ധാരണ പണികളും - രൂപ 1,00,000 
84 / 2007 - 08 - തൃശ്ശൂർ-ഈസ്റ്റ് പോലീസ് 
സർക്കിളിന്റെ കീഴിലുള്ള പോലീസ് കാർട്ടേഴ്സ് 
നമ്പർ 18 , 18 ( എ ), 32, 32( എ ) തുടങ്ങിയവയുടെ 
അടിയന്തിര പ്രത്യേക അറ്റകുറ്റപ്പണികൾ - 
രൂപ 3,00, 000 


2 ,500 


2 ,500 


17 


7,500 


7 ,500 


7 ,500 


2 ,500 


7 ,500 


ം 


7 , 500 


1,900 


20 


- 68/ 2007 - 08 - തൃശ്ശൂർ ഗവൺമെന്റ് ഫൈൻ 
ആർട്സ് കോളേജിന്റെ കേടു വന്ന ചുറ്റു 
മ തി ലി ന്റെ യും ഗേറ്റി ന്റെ യും പു നിർ 
നിർമ്മാണവും അടിയന്തിര അറ്റകുറ്റപ്പണികളും - 
രൂപ് 3,00,000 
2 69 / 2007- 08 തൃശ്ശൂർ ഗവൺമെന്റ് ടെക്നിക്കൽ 

ഹൈസ്കൂളിലെ ലേത്ത് വർക്ക്ഷോപ്പിന്റെ 
പ്രത്യേക ചോർച്ച നിർമ്മാർജ്ജന പണികൾ - 
രൂപ 1,00,000 
- 70 / 2007 -08 -തൃശ്ശൂർ ഗവൺമെന്റ് സർവ്വേ 
അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസ് റൂമിന്റെയും 

സ്റ്റോർ ബിൽഡിംഗിന്റേയും മേൽക്കൂരയുടെ 
അടിയന്തര അറ്റകുറ്റപ്പണികൾ രൂപ 3,00,000 
| 71/2007- 08 തൃശ്ശൂർ ഇൻഡ്യൻ സിസ്റ്റംസ് ഓഫ് 

മെഡിസിൻ ജില്ലാ ഓഫിസിന്റെപുനരുദ്ധാരണ 
പണികൾ - രൂപ 3,00,000 
72 / 2007 -08 - പീച്ചി- പ്രീമെട്രിക് ഹോസ്റ്റൽ 
കെട്ടിടത്തിന്റെ മേൽക്കൂരയ്ക്ക് ജി. ഐ . ഷീറ്റ് 
മേഞ്ഞ് അടിയന്തിര ചോർച്ച നിർമ്മാർജ്ജന 
പണികൾ - രൂപ 1,00 ,000 
73/2007-08 -തൃശ്ശൂർ- വിജിലൻസ് കോർട്ടിനോട 
നുബന്ധിച്ച് ജനറേറ്റർ ഷെഡ് സ്ഥാപിക്കലും 
മറ്റ് അടിയന്തിര അറ്റകുറ്റപ്പണികളും 
രൂപ 75,000 
7 74/ 2007- 08 പ്രകൃതിക്ഷോഭം-തൃശ്ശൂർ പോലീസ് 
കൺട്രോൾ റൂം കോമ്പിൽ വീണതും 
ചരിഞ്ഞതുമായ ചുറ്റുമതിലിന്റെ പുനർ 
നിർമ്മാണവും വീണുകിടക്കുന്ന പൂമരങ്ങൾ 
വെട്ടിമാറ്റലും - രൂപ 70,000 
75 /2007- 08 - തൃശ്ശൂർ ബ്രിഡ്ജസ് സബ്ഡിവിഷൻ 
കെട്ടിടത്തിന്റെ പുനരുദ്ധാരണ പണികൾ - 
രൂപ 3,00, 000 
76 / 2007-08- തൃശ്ശൂർ- പോലീസ് ഓഫീസേഴ്സ് 
ക്വാർട്ടേഴ്സ് കോമ്പൗണ്ടിലെ ചുറ്റുമതിലിന്റെ 
പ്രത്യേക അറ്റകുറ്റപ്പണികളും അധികമായി 

കിടക്കുന്ന മണ്ണ് മാറ്റലും - രൂപ 75,000 
10 77 / 2007 - 08 - വിയ്യൂർ- പെഷ്യൽ സബ് 
ജയിലിലെ കിച്ചൻ ബ്ലോക്കിന്റെയും “ എ 
ബ്ലോക്കിന്റെയും അടിയന്തിര പ്രത്യേക 
അറ്റകുറ്റപ്പണികൾ രൂപ 2, 97,000 
78 /2007 - 08 - വിയ്യൂർ സെൻട്രൽ ജയിലിലെ 
അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ടി 

രൂപ് 2, 95,000 
- 12 79 / 2007 - 08 - വിയ്യൂർ- സ്പെഷ്യൽ സബ് 

ജയിലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കി 

ന്റെയും ടോയ്ലറ്റിന്റെയും ടി -- രൂപ് 2,96,000 
13 80 / 2 0 07 - 08 - ത്യശ്ശൂ ർ - രാമ വർമ്മ പുരം 

കെ . എ . പി. ഒന്നാം ബറ്റാലിയൻ കെട്ടിട നമ്പർ 
215 - ന് ടി - - രൂപ 75,000 


18 85 / 2007 - 08 - തൃശ്ശൂരിലുള്ള സംസ്ഥാന 

മ്യൂസിയം-മൃഗശാല തുട ങ്ങിയ വയോട 
നുബന്ധിച്ചുള്ളപുള്ളിപ്പുലി, വെരുക്, 
കാട്ടുപൂച്ച, മരപ്പട്ടി തുടങ്ങിയ മൃഗങ്ങളുടെ 
കൂടിന് കമ്പിവല, ഇരുമ്പ് ഗ്രിൽ സ്ഥാപിക്കൽ, 
ഫ്ളോറിങ്ങ്, പെയിന്റിംഗ്, മേൽക്കൂരയുടെ 

റിപ്പയറിംഗ് തുടങ്ങിയ പണികൾ രൂപ 3,00,000 
19 86 / 2007 - 08 - തൃശ്ശൂരിലുള്ള സംസ്ഥാന 
മ്യൂസിയം- മൃഗശാലയിലെ മാനുകളുടെ 
കൂടുകൾക്ക് അറ്റകുറ്റപ്പണികൾ രൂപ 3,00,000 
87/ 2007 - 08 - ചാവക്കാട് പി . ഡബ്ലിയു . ഡി. 
റസ്റ്റ്ഹൗസ് കെട്ടിടത്തിന്റെ അടിയന്തിര 

വർഷകാല അറ്റകുറ്റപ്പണികൾ -രൂപ 70,000 
21 88 /2007-08 തൃപ്രയാർ ശ്രീരാമ പോളിടെക്നിക് 

കെട്ടി ട ത്തിന്റെ അടി യ ന്തിര പ്രത്യേക 
അറ്റകുറ്റപ്പണികൾ രൂപ 100,000 
89/ 2007 - 08 - ചാവക്കാട് മിനി സിവിൽ 
സറ്റേഷനിലേക്ക് പുതിയതായി മാറ്റി 
സ്ഥാപിച്ച സബ്ട ഷറി ഓഫീസിന്റെ 
അ ടി യ തിര അറ്റ കു റ്റ പ്പ ണി ക ൾ 

രൂപ 70,000 
23 90/2007 -08 - ആവിണിശ്ശേരി എഫ്. ഡബ്ലിയു . 

സി.യുടെ കേടുവന്ന ചുറ്റുമതിലിന് അടിയന്തിര 
പ്രത്യേക അറ്റകുറ്റപ്പണികൾ രൂപ 70,000 


1,750 


1, 750 


2 , 500 


7 , 500 


1 , 750 


1 ,900 


1,750 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വി. നി . 


7 ,500 


നിർമ്മാണ കാലാവധി ക്രമനമ്പർ 1, 3, 4, 5, 8, 10 , 11, 
12 , 14 , 17 , 18, 19 ഇവയ്ക്ക് 3 മാസം, മറ്റുള്ളവയ്ക്ക് 1 മാസം. 


7, 400 


ദർഘാസുകളെ സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്ന് പ്രവർത്തി ദിവസങ്ങളിൽ 
അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


| 7 , 400 


- ( ഒപ്പ്) 
- അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


1, 900 


തൃശ്ശൂർ. 


ദർഘാസ് പരസ്യം 


( 2 ) 


നമ്പർ ഡി1- ടി . എൻ/ 2006. 

2007 സെപ്റ്റംബർ 29. 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, റോഡ്സ് സബ് 
ഡിവി ഷ ൻ , തിരൂർ കേരള ഗവർണ്ണർക്കു വേണ്ടി താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ 
പവൃ ത്തിയുടെ പേര് ആലേഖനം ചെയ്ത മുദ്രവച്ച 
കവറുകളിൽ സ്വീകരിച്ചുകൊള്ളുന്നു . 


7 ,500 


18 ചേളാരി- പര പ ന ങ്ങാടി റോഡിലുള്ള 

തെയ്യിലകടവ് പാലത്തിന്റെ ( കി . മീ . 3 /00 
മുതൽ 3/ 500 വരെ) അപ്രോച്ച് റോഡിലെ 
കലുങ്കിന്റെ ഭാഗത്തെ വീതികൂട്ടലും അറ്റകുറ്റ 

പണികളും --രൂപ 3,00 ,000 
19 തിരൂർ- മല പ്പുറം റോഡിലെ കി . മീ . 
1/ 00 മുതൽ 1/ 300 വരെയുള്ള ഭാഗത്ത് 

ഡയ്നിനു മുകളിൽ സ്ലാബിടൽ 
രൂപ 3,00,000 
അടിയന്തിര സ്ട്രിപ്പ്സ് ബി . ടി . പ്രവൃത്തികൾ 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


7 ,500 


- ( 2 ) 


20 


5 ,000 


5 ,000 


2,250 


2 , 250 


24 


1, 500 


7 , 500 


1, 250 


- 


21 


ചേളാരി - ഒളകര- പെരുവള്ളൂർ റോഡിൽ കി . മീ. 

3 / 700 മുതൽ 4 / 700 വരെ രൂപ 2 , 00, 000 
21 വേങ്ങര-കുന്നുംപുറം റോഡിൽ കി . മീ . 

0 / 00 മുതൽ 0/ 400 വരെ രൂപ 2,00, 000 
22 തിരൂർ-കുട്ടികലത്താണി റോഡിൽ കി. മീ . 

9 / 00 മുതൽ 9/600 വരെ രൂപ 90,000 
23 ഉണ്ണ്യാൽ - മു റി വ ഴി ക്കൽ പരി യാ പുരം 

റോഡിൽ കി . മീ . 2 / 00 മുതൽ2 / 500 വരെ - 
രൂപ 90,000 
ആലത്തിയൂർ-പള്ളികടവ് റോഡിൽ കി . മീ. 

2 / 800 മുതൽ 3/ 00 വരെ - രൂപ 60 ,000 
25 തിരൂർ- എറ്റരിക്കടവ് പറവണ്ണ റോഡിൽ 

കി. മീ . 0/ 800 മുതൽ 0 / 900 വരെ - 

രൂപ 50,000 
26 തിരൂർ-ചമ്മവട്ടം റോഡിൽ കി . മീ . 8/200 

മുതൽ 8/ 600 വരെയുള്ള ഭാഗത്തെ ബേമിന്റെ 
അറ്റകുറ്റപ്പണികൾ രൂപ 1,50,000 
കടുങ്ങാത്തുകു - പനമ്പാലം റോഡിൽ 

കി. മീ. 4/100 മുതൽ 4/ 350 വരെ- രൂപ 3,00,000 
28 ഫറൂക്ക് കോളേജ്- വാഴക്കാട് റോഡ് കി. മീ . 

0/ 670 മുതൽ 3/ 00 വരെ - രൂപ 3,00,000 
29 ടിപ്പുസുൽത്താൻ റോഡ് കി. മീ . 0 /500 

മുതൽ 1700 വരെ- രൂപ 1,00, 000 
കടുങ്ങാത്തുകു്- എട രി ക്കോട് റോഡിൽ 
കി . മീ . 5 / 000 മുതൽ 5 / 200 വരെയുള്ള 
മണ്ണിടിഞ്ഞ ഭാഗത്തെ പാർശ്വസംരക്ഷണ 

പ്രവൃത്തികൾ -രൂപ 3,00,000 
31 പട്ടർനടക്കാവ്-ഏഴൂർ റോഡ് കി. മീ . 6/300 

മുതൽ 7 / 300 ഉം 7 / 550 - ലും - രൂപ 3,00,000 
32 പട്ടർനടക്കാവ്- ഏഴൂർ റോഡിൽ കി. മീ. 5 /750 

മുതൽ 6 / 00 വരെ വീതികൂട്ടി ബി . ടി . 
ചെയ്യൽ രൂപ 3, 00,000 


3 ,750 


27 


7,500 


അടിയന്തിര സ്ട്രിപ്പ്സ് ബി. ടി. പ്രവൃത്തികൾ 
- 1 കോട്ടക്കൽ- വേങ്ങര റോഡ് കി. മീ . 

2/ 200 മുതൽ 3 / 933 വരെ- രൂപ 3,00,000 7 ,500 
2 ചമ വട്ടം - പു റത്തൂർ റോഡ് കി . മീ . 

2 /00 മുതൽ 3/ 610 വരെ രൂപ 3,00,000 7 , 500 
3 മാങ്ങാട്ടിരി വെട്ടം റോഡ് കി. മീ. 4 /400 
- മുതൽ 4/ 700 വരെ രൂപ 3,00 ,000 

7 ,500 
4 ഉണ്ണ്യാൽ-മുറിവഴിക്കൽപരിയാപുരം റോഡ് 

കി . മീ . 2/ 600 മുതൽ3 / 400 വരെ - രൂപ 3,00,000 7,500 
5 തിരൂർ- കടലുി റോഡ് കി. മീ . 8/600 
- മുതൽ 8 / 800 വരെ രൂപ 2,00,000 

5 ,000 
- 6 പയ്യനങ്ങാടി - താനാളൂർ റോഡ് കി. മീ . 

- 0/ 500 മുതൽ 0 /900 വരെ രൂപ 3,00,000 
7 ആലത്തിയൂർ-പള്ളികടവ് റോഡ് കി. മീ. 

2 / 300 മുതൽ 2/ 600 വരെ- - രൂപ 3,00, 000 7 ,500 
- 8 വൈലത്തൂർ- കോഴിച്ചെന റോഡ് കി. മീ . 
1/ 700 മുതൽ 200 വരെ രൂപ 3,00,000 

7 ,500 
9 തിരൂർ-കുട്ടികലത്താണി റോഡ് കി. മീ. 

2 /300 മുതൽ 2/ 600 വരെ - രൂപ 3,00,000 
10 ടിപ്പുസുൽത്താൻ റോഡ് കി. മീ . 11 /00 
മുതൽ 11 / 300 വരെ രൂപ 3,00 ,000 

7 ,500 
-കുട്ടി- വാഴക്കാട് റോഡ് കി . മീ . 
- 5 / 00 മുതൽ 6 / 00 വരെ രൂപ 3,00, 000 

7 , 500 
12 ഐക്കരപ്പടി- ഒളവട്ടൂർ റോഡ് കി . മീ . 
0/ 00 മുതൽ 1700 വരെ രൂപ 3,00,000 

7 ,500 
13 ഫറൂക്ക് കോളേജ്- വാഴക്കാട് റോഡ് കി. മീ. 
5/ 00 മുതൽ 6/ 00 വരെ രൂപ 3, 00,000 

7 ,500 
14 ഫറൂക്ക് കോളേജ് വാഴക്കാട് റോഡ് കി. മീ . 

9 / 00 മുതൽ 9/500 വരെ- രൂപ 3,00 ,000 7, 500 
15 ചേളാരി- ഒളകര പെരുവള്ളൂർ റോഡ് കി. മീ . 
4/700 മുതൽ 7 /200 വരെ - രൂപ 3,00, 000 7 ,500 

അടിയന്തിര ബി. ടി. പേച്ച് ചെയ്യലും 

- സിപ്പ്സ് ബി. ടി. ചെയ്യലും 
16 വേങ്ങര കൂരിയാട് റോഡ് കി. മീ . 
0/ 00 മുതൽ 7/ 600 വരെ- രൂപ 1,00 ,000 

2 ,500 
17 തോട്ടശ്ശേരിയറ- നെടിയിരുപ്പ്ഹരിജൻ കോളനി 

റോഡ് കി. മീ. 0 / 00 മുതൽ 500 വരെ 
രൂപ 1, 00, 000 

2 , 500 


7 , 500 


7 , 500 


2 ,500 


| 7, 500 


7 , 500 


7 ,500 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 25- ന് 150 + വാറ്റ്, 
മറ്റുള്ളവയ്ക്ക് രൂപ 400 + വാറ്റ്. 

പ്രവർത്തി തീർക്കേ കാലാവധി- ക്രമനമ്പർ 22 , 23, 24, 
25, 26 ഇവയ്ക്ക് 2 മാസം മറ്റുള്ളവയ്ക്ക് 3 മാസം. 

കരാറുകാരുടെ വിഭാഗം " ഡി യും അതിനുമുകളിലും. 

ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുന്ന തീയതിയും 
സമയവും 25 - 10 -2007 ഉച്ചയ്ക്ക് 1 മണിവരെ. 


ദർഘാസ് ഫോറങ്ങൾ സ്വീക രിക്കുന്ന തീയതിയും 
സമയവും - 25 - 10 - 2007 വൈകുന്നേരം 4 മണി വരെ. 
- ദർഘാസുകളെ സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ 
നില വിലുള്ള എല്ലാ നിബന്ധ ന കളും ഈ ദർഘാസിനും 
ബാധ ക മാ യി രി ക്കും . കൂടുതൽ വിവ ര ങ്ങൾ ഇ 
ഓഫീസിൽനിന്ന് അന്വേഷിച്ചറിയാവുന്നതാണ്. 


ദർഘാസ് സംബന്ധിച്ച എല്ലാ നിബന്ധനകളും മേൽ 
പ്രവൃത്തികൾക്കും ബാധകമായിരിക്കുന്നതാണ്. കൂടുതൽ 
വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
അറിയാവുന്നതാണ്. 


കോഴിക്കോട്. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 
ദർഘാസ് പരസ്യം 


( ഒപ്പ്) 


തിരൂർ. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


- (1) 


നമ്പർ ഡി1/ ടി .എൻ/ 2007 - 08. 


2007 ഒക്ടോബർ 3. 


ദർഘാസ് പരസ്യം 


-- കേരള ഗവർണ്ണർക്കു വേി മഞ്ചേരി റോഡ്സ് വിഭാഗം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവർത്തികൾക്ക് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ക്രമ 


നമ്പർ ഡി1 - ടി . എൻ 4/ 2007- 08. 2007 സെപ്റ്റംബർ 28. 

- കേരള ഗവർണ്ണർ ക്കു വേി എക് സി ക ട്ടീവ് 
എഞ്ചി നീ യർ, കെട്ടിട വിഭാ ഗം , കോഴി ക്കോട് താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് 14 -11-2007 വൈകുന്നേരം 4 മണിവരെ 
ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസുകൾ അതേ 
ദിവസം 4.30 മണിക്ക് തുറക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 
13 - 11 -2007 ഉച്ചയ്ക്ക് 1 മണിവരെ കൊടുക്കുന്നതായിരിക്കും. 


- കമ 
നമ്പർ 


പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


9 ,500 


20 , 000 


പ്രവൃത്തിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ അടങ്കൽ തുകയും 

രൂപ് 
- 1 തിരൂർ-ചമവട്ടം റോഡിൽ കി. മീ . 7 /100 

മുതൽ 8/100 വരെ ഉപരിതലം പുതുക്കൽ - 
രൂപ 10 ,00,000 

25,000 
2 ബി. പി . അങ്ങാടി -കുറ്റിപ്പുറം റോഡിൽ കി. മീ. 

- 5/ 500 മുതൽ 6/ 500 വരെ ടി - രൂപ 10, 00,000 25,000 
3 തിരൂർ -കുറ്റിക്കലത്താണി റോഡിൽ കി. മീ. 

6/ 400 മുതൽ 7/800 വരെ ടി - രൂപ 10,00,000 25, 000 
ഗുരുവായൂർ-ആൽത്തറ- പൊന്നാനി റോഡിൽ 
കി. മീ . 27 / 400 മുതൽ 28 / 970 വരെ ടി - - 
രൂപ 15,00,000 

37,500 
5 പാലക്കാട്- പൊന്നാനി റോഡിൽ കി. മീ . 78 /700 

- മുതൽ 80 /700 വരെ ടി - -രൂപ 15,00,000 37,500 
ഗുരുവായൂർ-ആൽത്തറ- പൊന്നാനി റോഡിൽ 
കി. മീ . 26 /000 മുതൽ 27 / 300 വരെ ടി 
രൂപ 10,00,000 

25,000 
7 മുള്ള്യാകുറിശ്ശി- പാിക്കാട് റോഡിൽ കി . മീ. 

0/ 000 മുതൽ 1/ 500 വരെ ടി - രൂപ 12,00, 000 30,000 
8 കാര്യവട്ടം- അലനല്ലൂർ റോഡിൽ കി. മീ . 6/ 500 

മുതൽ 7 / 800 വരെ ടി - രൂപ 10 , 00,000 25,000 
9 ആഞ്ഞിലങ്ങാടി- മേലാറ്റൂർ റോഡിൽ കി. മീ. 

3 /000 മുതൽ 4/ 600 വരെ ടി - രൂപ 10, 00,000 25 ,000 
10 ആനക്കയം പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ 

കി. മീ . 0/ 000 മുതൽ 0 / 700 വരെ ടി 
രൂപ 5, 50 ,000 

13 ,750 
കുളത്തൂർ-മലപ്പുറം റോഡിൽ കി. മീ . 11 /800 
മുതൽ 13 / 000 വരെ അടിയന്തിര ഉപരിതലം 
പുതുക്കൽ രൂപ് 12, 00,000 

30, 000 
12 പാ ലു - മ രി റോഡിൽ കി. മീ. 0/000 
മുതൽ 2/ 000 വരെ ടി - രൂപ 11,00,000 

27,500 


സാ മൂ ഹ്യ ക്ഷ മ വ ക പ്പ് , ആ ഫ് റ്റർ 
കെയർഹോം, വെള്ളിമാട്കുന്ന്, കോഴിക്കോട് 
കുളിമുറി, കക്കൂസ്, എന്നിവയുടെ നിർമ്മാണ 

പ്രവൃത്തികൾ - രൂപ 3,80,000 
2 ഗവൺമെന്റ് ജുവനൈൽഹോം ( ബോയ്സ്), 

കോഴിക്കോട് അന്തേവാസികൾക്ക് പ്ളേ 

ഗ് നിർമ്മാണം - രൂപ 8,00, 000 
3 സാമൂഹ്യക്ഷേമ വകുപ്പ്, കോഴിക്കോട് 

ഗവൺമെന്റ് ജുവനൈൽ ഹോം ( ഗേൾസ്) 
സ്ഥാപനത്തിൽ ഒരു പാർക്ക് നിർമ്മാണം - 
രൂപ് 5, 00,000 
4 ടി മഹിളാ മന്ദിരം (വെള്ളിമാട്കുന്ന്) 

പുനരുദ്ധാരണ പ്രവൃത്തികൾ രൂപ 5,80,000 
5 പേരാമ്പ റസ്റ്റ് ഹൗസ് വാഹന ഗാരേജി 

ന്റേയും ടോയ്ലറ്റിന്റേയും നിർമ്മാണം 
രൂപ 6,50 ,000 
കോഴിക്കോട്, വെള്ളിമാട്കുന്ന് ഗവൺമെന്റ് 
ജുവനൈൽ ഹോം കോംപ്ളക്സിൽ ആശാഭവൻ 
(പുരുഷൻമാർ) കെട്ടിടത്തിന്റെ ശേഷിക്കുന്ന 
പ്രവൃത്തികൾ - രൂപ 7,50,000 
ടി ഗവൺമെന്റ് ജൂവനൽ ഹോം 
കോംപ്ലക്സിൽ നിർമ്മിച്ച വയോജനങ്ങൾക്കുള്ള 
ഡേകെയർ സെന്ററിന്റെ ശേഷിക്കുന്ന 
പ്രവൃത്തികൾ - രൂപ 11,50,000 


12 ,500 


14 ,500 


16 , 250 


18 , 750 


28,750 


ദർഘാസ് ഫോറത്തിന്റെ വില - കമ ന മ്പർ 1, 3, 4 
ഇവയ്ക്ക് രൂപ 400 + വാറ്റ്. മറ്റുള്ളവയ്ക്ക് രൂപ 700 + വാറ്റ്. 

- പ്രവൃത്തി തീർക്കേ കാലാവധി കമനമ്പർ 1 - ന 
3 മാസം, ക്രമനമ്പർ 2 , 7 ഇവയ്ക്ക് 6 മാസം, മറ്റുള്ളവയ്ക്ക് 
4 മാസം. 

കരാറുകാരുടെ വിഭാഗം - " സി ക്ളാസ്. 


ദർഘാസ് ഫോറത്തിന്റെ വില – ക്രമനമ്പർ 10 - ന് രൂപ 
400 + വി . നി . മറ്റുള്ളവയ്ക്ക് രൂപ 700 + വി . നി . 

- ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുന്ന തീയതിയും സമയവും - 
20 -11 - 2007, 1 മണിവരെ. 

ദർഘാസ് ഫോറ ങ്ങൾ സ്വീക രിക്കുന്ന തീയതിയും 
സമയവും 20 - 11- 2007, 4 മണിവരെ. 


- (2 ) 


25 , 000 


25 , 000 


ദർഘാസ് ഫോറങ്ങൾ തുറക്കുന്ന തീയതിയും സമയവും - 

ദർഘാസ് ഫോറത്തിന്റെ വില – ക്രമനമ്പർ 12 - ന് രൂപ 
20 - 11- 2007 , 4.30 മണി. 

400 + വി . നി. മറ്റുള്ളവയ്ക്ക് രൂപ 700 + വി. നി . 
പ്രവൃത്തിയുടെ കാലാവധി 3 മാസം വരെ. 

- ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുന്ന തീയതിയും സമയവും 

22 - 11 - 2007, 1 മണിവരെ. 
കരാറുകാരുടെ യോഗ്യത - സി യും അതിനു മുകളിലും. 

- ദർഘാസ് ഫോറ ങ്ങൾ സ്വീക രി ക്കുന്ന തീയതിയും 
ദർഘാസുകളെ സംബന്ധിച്ച് നില വിലുള്ള എല്ലാ - സമയവും - 22- 11- 2007 , 4 മണിവരെ. 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 

ദർഘാസ് ഫോറങ്ങൾ തുറക്കുന്ന തീയതിയും സമയവും - 
വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും അന്വേഷിച്ചറിയാവുന്നതാണ്. 

22 - 11- 2007, 4.30 മണി. 

പ്രവൃത്തിയുടെ കാലാവധി 3 മാസം വരെ. 

കരാറുകാരുടെ യോഗ്യത - സി യും അതിനു മുകളിലും. 
നമ്പർ ഡി1 / ടി .എൻ/ 2007 - 08. 

2007 ഒക്ടോബർ 4. 

ദർഘാസുകളെ സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
കേരള ഗവർണ്ണർക്കു വേി മഞ്ചേരി റോഡ്സ് വിഭാഗം 

നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവർത്തികൾക്ക് 

വിവരങ്ങൾ ഈ ആഫീസിൽനിന്നും അന്വേഷിച്ചറിയാവുന്നതാണ്. 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

പ്രവൃത്തിയുടെ പേരും 
കമ 

നിരതദ്രവ്യം 

എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
നമ്പർ അടങ്കൽ തുകയും 

രൂപ മഞ്ചേരി. 

- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 
1 കൊട്ടി- വാഴക്കാട് റോഡിൽ കി. മീ. 2/ 000 
മുതൽ 3 / 000 വരെ ഉപരിതലം പുതുക്കൽ - 

ദർഘാസ് പരസ്യം 
രൂപ 10,00,000 

നമ്പർ ഇ .എൽ.എസ്. ഡി . ടി .എൻ/ 06 / 2007 - 08 . 
2 പരപ്പനങ്ങാടി - അരീക്കോട് റോഡിൽ കി. മീ . 

2007 ഒക്ടോബർ 4, 
20 / 500 മുതൽ 21/ 500 വരെ ടി -- രൂപ 10,00,000 25,000 

കേരള ഗവർണ്ണർക്കു വേി പൊതു മ രാ മത്ത് വകുപ്പ് 
ഫറൂക്ക് കോളേജ്- വാഴക്കാട് റോഡിൽ 

ഇലക്ട്രിക്കൽ വിഭാഗം താഴെ പറയുന്ന പ്രവർത്തികൾക്ക് 
കി. മീ. 10/ 000 മുതൽ 11/000 വരെ ടി 

പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ വിഭാഗം 

വൈദ്യുത കരാറുകാരിൽ നിന്നും ദർഘാസുകൾ 26- 10 - 2007 - ന് 
രൂപ് 10, 00 ,000 

3.30 മണിവരെ ക്ഷണിച്ചുകൊള്ളുന്നു . 
പി. എച്ച്. സെന്റർ -മുക്കിൽ പീടിക റോഡിൽ 
കി. മീ 7/ 000 മുതൽ 7 /720 വരെ ടി - - രൂപ 7,00,000 17 , 500 

ക്രമ ദർഘാസ്നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ - പേരും അടങ്കൽ തുകയും 

രൂപ് 
5 പാിക്കാട്- വൂർ- വടപുറം റോഡിൽ കി . മീ . 
7 / 000 മുതൽ 8 / 000 വരെ ടി - രൂപ 9,50,000 

( 2) 
6 തൃക്കലങ്ങോട്-വൂർ- കാളികാവ് റോഡിൽ 

1 122 / 07 -08 - കോഴിക്കോട് ഗവ . ജനറൽ 
കി. മീ . 17 / 000 മുതൽ 18 / 000 വരെ ടി 

ഹോസ്പിറ്റൽ വാർഡ് 3- ലെ സീലിങ്ങ് 
രൂപ 9,50,000 

ഫാനുകളുടെ അറ്റകുറ്റ പണികൾ രൂപ 14, 891 

23 ,750 
7 തൃക്കലങ്ങോട്- വൂർ- കാളികാവ് റോഡിൽ 

2 123 / 07 - 08 - ടി വാർഡ് 4- ലെ സീലിങ്ങ് 
കി . മീ. 18/ 500 മുതൽ 19/ 500 വരെ ടി -- 

ഫാനുകളുടെ അറ്റകുറ്റ പണികൾ രൂപ 14,738 
രൂപ 9,00,000 

3 124/ 07 - 08 - ടി വാർഡ് 5- ലെ സീലിങ്ങ് 
തൃക്കലങ്ങോട്- വൂർ- കാളികാവ് റോഡിൽ 

ഫാനുകളുടെ അറ്റകുറ്റ പണികൾ-രൂപ 14,876 
കി. മീ . 22/ 000 മുതൽ 23/ 000 വരെ ടി 

125/ 07 - 08 - കോഴിക്കോട് ഡബ്ല്യൂ ആന്റ് സി 
രൂപ 9 ,00 ,000 

22 ,500 

- ഹോസ്പിറ്റൽ വാർഡ് 1 - ന്റെ വൈദ്യുത 
9 മഞ്ചേരി- കിഴിശ്ശേരി റോഡിൽ കി . മീ . 7/ 000 

അറ്റകുറ്റ പണികൾ രൂപ 13 , 463 
മുതൽ 7 /200 വരെയും 7/300 മുതൽ 8/300 വരെയും 

126/ 07-08 ടി വാർഡ് 12, 14, 15 - ന്റെ വൈദ്യുത 
ടി രൂപ 10 ,00,000 

25, 000 

അറ്റകുറ്റ പണികൾ രൂപ 13,634 
കുളത്തൂർ-മലപ്പുറം റോഡിൽ കി. മീ. 13/ 000 

6 127/ 07 - 08 - കോഴിക്കോട് പി. ഡബ്ല്യൂ . ഡി. 
മുതൽ 14 / 000 വരെ അടിയന്തിര ഉപരിതലം 

റെസ്റ്റ് ഹൗസ് റൂം നമ്പർ 8, 11, 12 എന്നിവ 
പുതുക്കൽ -രൂപ 10, 00,000 

25 ,000 

യിലെ എ . സി .യുടെ അറ്റകുറ്റ പണികൾ - 

രൂപ 13 ,715 
11 നിലമ്പൂർ- വാളന്തോട് റോഡിൽ കി. മീ. 0/ 000 

128/ 07 - 08 - ടി റൂം നമ്പർ 1, 5, 6, 7 എന്നിവ 
മുതൽ 2/ 000 വരെ ടി - -രൂപ 11, 00,000 

27 ,500 

യിലെ എ . സി.യുടെ അറ്റകുറ്റ പണികൾ 
12 എടക്കര- മരുത റോഡിൽ കി . മീ . 5 /850 മുതൽ 

രൂപ 14, 490 
6/750 വരെ ടി - രൂപ 4,50,000 

11, 250 

129 / 07- 08 കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ 
13 പാലാട്- മാമാങ്കര റോഡിൽ കി . മീ . 3 / 000 

എക്സൈസ്എൻഫോഴ്സ്മെന്റ് ഓഫീസിന്റെ 
മുതൽ 5 / 000 വരെ ടി - രൂപ 9,50,000 

23 ,750 

വൈദ്യുത അറ്റകുറ്റ പണികൾ രൂപ 14, 491 400 


(1) 


23 , 750 


400 


400 


22 ,500 


400 


350 


400 


10 


350 


450 


8 


(1) 


(2 ) 


23 


400 


10 


250 


24 


400 


11 


1,250 


400 


25 


144/07 -08- ടി കാമ്പസിലെ ഗസ്റ്റ്ഹൗസ്, 
കോളേജ് ഹോസ്പിറ്റൽ സൈഡ്, ഹോസ്റ്റൽ 
എന്നിവിടങ്ങളിലെ എൽ. റ്റി . ലൈനിലെ 
വൃക്ഷശിഖരങ്ങൾ മുറിച്ചു മാറ്റുകയും 

ലെ നിന്റെ അറ്റകുറ്റപ്പണിയും രൂപ 8,629 - 
145/07- 08 ടി കാമ്പസിലെ 2 -ാം ബ്ലോക്കിലെ 
2 -ാം നില യിലെ മെൻസ് ഹാസ്റ്റ്ലിൽ 
സോഡിയം വേപ്പർ വിളക്കുകൾ നൽകുന്ന 
പ്രവൃത്തി- രൂപ 48,990 
146 /07 -08 - ടി ഐ . എം . സി . എച്ച്.- ലെ 
ലേബർ റൂം അനക്സിൽ കേടായ ഫാൻ 
മാറ്റുന്ന പ്രവൃത്തി - രൂപ 48,990 
147/ 07 -08 - ടി കാമ്പസിലെ ലൈബ്രറിയിൽ 
പ്രവർത്തന സമയം ദീർഘിപ്പിക്കുന്നതിന്റെ 
ഭാ ഗ മാ യി ലാറ്റിം ഗ് സ ന ക ര്യം 
ഏർപ്പെടുത്തൽ -രൂപ 18,434 
148 / 07 - 08 - ടി ഹോസ്പിറ്റലിൽ ബ്ലഡ് 
ബാങ്കിലെ കത്തിയ ലൈറ്റിന്റെയും പവ്വറിന്റെയും 
ഡി. ബി. അടിയന്തിരമായി സ്ഥാപിക്കുന്ന 
പ്രവൃത്തി- രൂപ 14 ,928 


1, 200 


200 


26 


13 


500 


27 


400 


400 


28 


15 


130/ 07- 08 - കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ 
താലൂക്ക്സപ്ലെ ഓഫീസിന്റെ വൈദ്യുത 
അറ്റകുറ്റപ്പണികളും അധിക വൈദ്യുതീകരണവും - 
രൂപ 14,090 
- 131/ 07 - 08 - ടി റീ സർവ്വേ ഓഫീസിന്റെ 

വൈദ്യുത അറ്റകുറ്റപ്പണികളും കമ്പ്യൂട്ടർ 
പ്ലഗ്കൾ സ്ഥാപിക്കലും- രൂപ 14,876 
132/07 -08- ടി ഇറിഗേഷൻ സൂപിംഗ് 
എഞ്ചിനീയറുടെ ഓഫീസിന്റെ വൈദ്യുത 
അറ്റകുറ്റപ്പണികളും അധിക വൈദ്യുതീ 

കരണവും രൂപ 14 ,920 
12 13 3 | 0 7 - 0 8 - ക ഴി ക്കേ ാ ട് ജില്ലാ 

ട്രഷറിയിലെ കേടായ 100 എ . റ്റി. പി.എൻ. 
മാറ്റി സ്ഥാപിക്കൽ - രൂപ 6, 401 
134/ 07 - 08 ബാലുശ്ശേരി പി . ഡബ്ളൂ . ഡി. 
റെസ്റ്റ് ഹൗസിലെ പമ്പ് ഹൗസിന്റെ 
വൈദ്യുതീകരണം -രൂപ 14,298 

400 
14 135/ 07 -08 - കോഴിക്കോട് മെഡിക്കൽ കോളേജ് 

ക്യാമ്പസിലെ നഴ്സസ് ഹോസ്റ്റലിലെ എ 
ബ്ലോക്കിൽ റൂം നമ്പർ എ5, ബി. ബ്ലോക്കിലെ 
ബി1, ബി3 , ബി23 , ബി33, ബി46 , ബി50 
എന്നിവയിലെ വൈദ്യുതി സംവിധാനങ്ങളുടെ 
അടിയന്തിര അറ്റകുറ്റപ്പണികൾ രൂപ 14,825 
- 136/07 - 08 ടി ഹോസ്പിറ്റലിൽ വാർഡ് 
16 - ലെ സീലിംഗ് ഫാനുകളുടെ അടിയന്തിര 

അറ്റകുറ്റപ്പണിയും പരിശോധനയും രൂപ 13,502 350 
16 137/ 07 - 08 - ടി ഹോസ്പിറ്റലിൽ വാർഡ് 

4 - ലെ സീലിംഗ് ഫാനുകളുടെ അടിയന്തിര 
അറ്റകുറ്റപ്പണിയും പരിശോധനയും രൂപ 12,943 350 
138/ 07 - 08- ടി ഹോസ്പിറ്റലിൽ വാർഡ് 
3 - ലെ സീലിംഗ് ഫാനുകളുടെ അടിയന്തിര 

അറ്റകുറ്റപ്പണിയും പരിശോധനയും രൂപ 12,960 350 
18 139/ 07 - 08 - ടി ഹോസ്പിറ്റലിൽ വാർഡ് 

1- ലെ സീലിംഗ് ഫാനുകളുടെ അടിയന്തിര 

അറ്റകുറ്റപ്പണിയും പരിശോധനയും - രൂപ 13,002 350 
19 140 / 07 -08 - ടി ഹോസ്പിറ്റലിൽ വാർഡ് 
- 15 - ലെ സീലിംഗ് ഫാനുകളുടെ അടിയന്തിര 

അറ്റകുറ്റപ്പണിയും പരിശോധനയും രൂപ 12, 981 350 
20 141 / 07 - 08 - ടി ഐ . എം . സി. എച്ച്.- ൽ 

പുതുതായി സ്ഥാപിച്ച ഓട്ടോക്ലേവ് മെഷീനായി 
പവ്വർ സപ്ലെ ഒരുക്കൽ- രൂപ 10 ,847 
142 / 07 - 08 ടി ഹോസ്പിറ്റലിൽ എക്സ 
റൂമും കമ്മ്യൂണിറ്റി മെഡിസിനിലെ കേടായ 
സീലിംഗ് ഫാൻ മാറ്റി സ്ഥാപിക്കുന്ന 

പ്രവൃത്തി- രൂപ 7,514 
22 143 / 07 - 08 - ടി ഇ . ഒ . ടി . യി ലേയും 
- ഇ . എൻ. ടി . ഒ. ടി . യിലേയും കേടായ 
സീലിംഗ് ഫാൻ മാറ്റി സ്ഥാപിക്കുന്ന 
പ്രവൃത്തി- - രൂപ 7,739 

- 200 


149/ 07 - 08 കോഴിക്കോട്വെള്ളിമാടുകുന്നിലെ 
ബി 10 എൻ. ജി . ഒ . ക്വാർട്ടേഴ്സ് പുനർ 
വൈദ്യുതീകരണം രൂപ 19,030 


500 


അടങ്കൽ തുക - രൂപ 4 .16 ലക്ഷം. 


നിരതദ്രവ്യം - രൂപ 11,500 . 


17 


ദർഘാസുകളിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ള കരാറുകാർ 
ദർഘാസ് പ്രമാണത്തിന്റെ വിലയും വിൽപ്പന നികുതിയും 
( 150 + വാറ്റ്) ചേർത്ത് ദർഘാസ് പ്രമാണങ്ങൾക്കായി കോഴിക്കോട് 
പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ ഡിവിഷനിൽ 24-10-2007- ന് 
1 മണി വരെ അപേക്ഷിക്കാവുന്നതാണ്. ദർഘാസിന്റെ കൂടെ 
50 രൂപ മുദ്രപ്പത്രത്തിൽ പ്രിലിമിനറി എഗ്രിമെന്റും പ്രവൃത്തിക്കു 

വേ നിര ത ദ വ്യവും അടക്കം ചെയ്ത് ദർഘാ സു കൾ 
26 - 10 - 2007 - ന് 3.30 - ന് മുമ്പ് ഓഫീസിൽ സമർപ്പിക്കേതാണ്. 
അല്ലാത്തവ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 
പൊതുമരാമത്ത് വകുപ്പിലെ പ്രവൃത്തികളെ സംബന്ധിച്ച് മറ്റെല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. ദർഘാസുകൾ 
കരാറുകാരുടെയോ അവരുടെ അധികാരപ്പെടുത്തിയ പ്രതിനിധി 
കളുടെയോ സാന്നിദ്ധ്യത്തിൽ 26- 10- 2007 - ന് 4 മണിക്ക് തുറക്കു 
ന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ആഫീസിൽ നിന്നും 
പ്രവർത്തി ദി ന ങ്ങ ളിൽ അന്വേഷിക്കാ വു ന്ന താണ്. എല്ലാ 
പ്രവൃത്തികളും 15 ദിവസത്തിനകം ചെയ്തു തീർക്കേണ്ടതാണ്. 


300 


21 


200 


കോഴിക്കോട്. 


(ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


